Kerala Gazette No . 42 dated 21st October 2008 . 
PART III 


IRRIGATION DEPARTMENT 


ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 


ലേലപ്പരസ്യം 


നമ്പർ ഡിബി- 33/ 91. 


2008 സെപ്റ്റംബർ 30. 


- മൂ വാ റ്റു പുഴ എം . വി . ഐ . പി ., പെരിങ്ങഴ മെ നർ 
ഡിസ്ട്രിബ്യൂട്ടറി ചെ . 2025 മീ . മുതൽ 3100 മീ . വരെയുള്ള 
കനാൽ നിർമ്മാണത്തിനുവേണ്ടി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള 
സ്ഥലത്ത് നിൽക്കുന്ന വിവി ധ യിനം മര ങ്ങളും കരിങ്കൽ 
കയ്യാല , കാട്ടുകയ്യാലകളും മറ്റും നീക്കം ചെയ്യുന്നതിന് താഴെ 
പറയുന്ന തീയതിയിലും സമയത്തും എം . വി . ഐ . പി . 
അസിസ്റ്റന്റ് എക് സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ പരസ്യമായി 
ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 


നമ്പർ എ2- 654 / 93 . 

2008 സെപ്റ്റംബർ 26. 
- കാരാ പ്പു ഴ പദ്ധ തി ക്കു വേണ്ടി ഏറ്റെടുത്തിട്ടു ള്ളതും 
എൽ. എ . ബ്ലോക്ക് 57 , 58, 59- ൽ ( പുറ്റാട്) ഭാഗം സ്ഥിതി 
ചെയ്യുന്നതും ഈ ഓഫീസിലെ താഴെ പറയുന്ന സർവ്വ 
റിപ്പോർട്ട് നമ്പരിൽപ്പെടു ന്ന തു മായ വൃക്ഷങ്ങളുടെ ലേലം 
24 - 10 - 2008 - ന് രാവിലെ 11 മണി മുതൽ താഴെപറയുന്ന 
സ്ഥലത്തുവച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ നടത്തുന്ന 
തായിരിക്കും. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിശ്ചിത സമയത്ത് ഹാജ രാ കേ ണ്ട തും നിര ത ദ വ്യം 
കെട്ടിവയ്ക്കേണ്ടതുമാണ്. 


സബ് ഡിവിഷൻ എസ്. ആർ. നമ്പർ - 3 / 2008 - 09. 


കമ എൽ. എ . സബ്ഡിവിഷൻ അസ്സസ്ഡ് 
- നമ്പർ ബ്ലോക്ക് സർവ്വേ 

വാല്യൂ 
റിപ്പോർട്ട് നമ്പർ - രൂപ് 


നിരത 
ദ്രവ്യം 
രൂപ് 


പ്ലോട്ട് നമ്പർ/ ലേലസ്ഥലം - പെരിങ്ങഴ സൂപ്പർ സോണിക്ക് 
കമ്പനിയുടെ സമീപത്തായി. 

ഇനവിവരം വിവിധയിനം മരങ്ങൾ, കരിങ്കൽ കയ്യാലകൾ 
മുതലായവ. 


- 


1 


57 


3 , 552 


100 


141 / 2006 - 07 

മുതൽ 
158/ 2006 - 07 വരെ 


നിരതദ്രവ്യം - രൂപ 1,000 . 


- 


ലേലത്തീയതിയും സമയവും 29 - 10 - 2008, 11.30 മണി. 


2 


58 


3 , 865 


100 


159 / 2006 - 07 

മുതൽ 
- 173/ 2006 - 07 വരെ 


- 


3 


59 


21, 223 


- 


600 


- 174 / 2006 - 07 

മുതൽ 
- 188 / 2006 - 07 വരെ 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേല 
സമയത്തിനു മുൻപായി സ്ഥലത്ത് ഹാജരായി പട്ടികയിൽ 
പറയുന്ന നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ക്വട്ടേഷൻ 
തരു ന്ന വർ ക്വട്ടേ ഷൻ തുക ഏതെങ്കിലും ഷഡൾ ഡ് 
ബാങ്കിൽ അടച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേർക്ക് വാങ്ങിയ ഡ്രാഫ്റ്റ് ക്വട്ടേഷനോടൊപ്പം വച്ചിരിക്കേണ്ട 
താണ്. ക്വട്ടേഷൻ, ലേലത്തിന് തലേദിവസം 4 മണി വരെ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 

ലേലാനന്തരം ക്വട്ടേഷൻ തുറക്കുന്നതും ഏറ്റവും കൂടുതൽ 
തുക ലേലംകൊണ്ടോ ക്വട്ടേഷൻ കൊണ്ടോ സമർപ്പിച്ചയാളുടെ 
പേർക്ക് താൽക്കാലിക മായി ഉറപ്പിക്കു ന്ന താ ണ് . ടിയാൻ 
അപ്പോൾത്തന്നെ ലേലത്തുക നിയമാനുസൃത നികുതികൾ 
സഹിതം അടയ്ക്കേ ണ്ട താ ണ്. ലേലം സ്ഥിര പ്പെടു ത്തിയ 
വിവരത്തിന് നോട്ടീസ് കിട്ടിയ ശേഷം മാത്രമേ സ്ഥലത്തു 
നിന്നും സാധ ന ങ്ങ ൾ മാറ്റു വാൻ പാടു ള്ളു . കൂടു തൽ 
വിവരത്തിന് പ്രവർത്തിദിവസം ആഫീസിൽ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. 

- ഇറിഗേഷൻ ഡിപ്പാർട്ടുമെന്റിന്റെ നിലവിലുള്ള എല്ലാ 
ലേല വ്യവസ്ഥകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


ലേ സ്ഥലം- - പുറ്റാട് സർവ്വേ റിപ്പോർട്ടിലെ ഇനങ്ങൾ 
സ്ഥിതി ചെയ്യുന്നതിന്റെ പരിസരം. 

ഏറ്റവും കൂടുതൽ തുക വിളിക്കുന്ന ആളിന്റെ പേരിൽ 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ മുഴുവൻ 
തുകയും നിലവിലുള്ള വിൽപ്പന നികുതിയും അപ്പോൾത്തന്നെ 
ഒടുക്കേണ്ടതുമാണ്. ഡിപ്പാർട്ട്മെന്റിന്റേതല്ലാത്ത കാരണത്താൽ 
അന്നേദിവസം ലേലം നട ത്താൻ കഴിയാതെ വന്നാൽ 
അടുത്ത പ്രവൃത്തിദിവസം മറ്റൊരറിയിപ്പു കൂടാതെ ലേലം 
നടത്തുന്നതായിരിക്കും. 

- പൊതു മരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ ലേ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ 
ഈ ഓഫീസിൽനിന്നും പ്രവൃത്തിദിവസങ്ങളിൽ അറിയാവുന്ന 
താണ്. 


കെ . ആർ. പി. 
സബ് ഡിവിഷൻ നമ്പർ- 2, 
വാഴവറ്റ്. 


എം . വി. ഐ . പി. 

( ഒപ്പ്) 
സബ് ഡിവിഷൻ നമ്പർ- 7, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
മൂവാറ്റുപുഴ. 

എഞ്ചിനീയർ. 
Gaz. No. 42/2008/DTP (Irrigation ). 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ദർഘാസ് പരസ്യം 


( 2 ) 


( 3 ) 


9 9 / 2008 - 09 - ശിരു വാണി പദ്ധതി ഡാമിന് 
താഴെയുള്ള പാലം മുതൽ സംസ്ഥാന 
അതിർത്തിവരെയുള്ള റോഡിന്റെ 2008- 09 
വർഷത്തെ അറ്റകുറ്റപ്പണികൾ- സംസ്ഥാന 
അ തിർ ത്തി , ഇ ൻ 5 ക്ക് വെവ ൽ റോ ഡ് 

പ്രോജക്റ്റ് ഹൗസ് റോഡുകളിലെ ടി 
രൂപ് 1,20, 000 


3 ,000 


നമ്പർ ഡി. ബി. റ്റി. 1/ 2008 - 09. 

2008 ഒക്ടോബർ 4. 
-- കേരള ഗവർണർക്കു വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന 
പ്രവൃത്തികൾക്ക് ശിരുവാണി പ്രോജക്ട് സബ് ഡിവിഷൻ 
നമ്പർ- 1, അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചി നീ യർ, 
അ ർ ഹ രും അംഗീ ക ത രു മാ യ ക രാ റു കാ രിൽ നിന്നും 
പ്രവ്യത്തിയുടെ പേരും വിവരവും രേഖപ്പെടുത്തിയ പ്രത്യേകം 
മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാ സു കൾ സ്വീക രിക്കുന്ന അവസാന തീയതി 
30 - 10 - 2008 ഉച്ചയ്ക്ക് 1 മണിവരെയാകുന്നു . അന്നേ ദിവസം 
2 മണിക്ക് ദ ർ ഘാ സു കൾ ബന്ധ പ്പെട്ട ഉദ്യോഗസ്ഥന്റെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. നിശ്ചിതദിവസം പൊതു 
അവധി ആയാൽ അതിനടുത്ത പ്രവൃത്തിദിവസത്തേക്ക് 
ദീർഘിപ്പിക്കു ന്ന താ ണ് . ദർഘാസ് ഫോറ ങ്ങ ൾ നിശ്ചിത 
തീയതിക്ക് 7 ദിവസം മുൻപ് മുതൽ തലേദിവസം 1 മണി 
വരെ യോഗ്യരായ കരാറുകാർക്ക് നൽകുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം നിർദ്ദിഷ്ട പ്രാഥമിക 
കരാർ 50 രൂപ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട് നൽകേണ്ട 
താണ്. അല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതുമായിരിക്കും. 


10 10 / 2008 - 09 - ശിരു വാണി പദ്ധതിയുടെ 

കീഴിലുള്ള കെട്ടിടങ്ങളുടെയും കോളനി 
കളുടേയും വാർഷിക അറ്റകുറ്റപ്പണികൾ, 
സബ് ഡിവിഷൻ ഓഫീസ് കോളനിയുടെ 
ടി - രൂപ 1,35,000 


3 , 400 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി. നി. 


| പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാ വധി 
ക്രമനമ്പർ 7 - ന് 2 മാസം, കമനമ്പർ 8 മുതൽ 10 വരെ 
1 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

കേരള പൊതുമരാമത്ത് വകുപ്പിലും ജല സേചന 
വകു പ്പിലും ദർഘാസിനെ സംബ ന്ധിച്ച് നില വിലുള്ള 
നിബന്ധനകൾ ഈ ദർഘാസിനും ബാധകമാണ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


( 1 ) 


(2 ) 


- ( 3 ) 


ശിരുവാണി പ്രാജക്ട്, 
സബ് ഡിവിഷൻ നമ്പർ- I, 
ശിരുവാണി സാഗർ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


ശിരുവാണി പദ്ധതി 


ദർഘാസ് പരസ്യം 


7 , 500 


നമ്പർ ഡി.4 / ടി .എൻ.18 / 2008 - 09 . 2008 സെപ്റ്റംബർ 29. 

കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ജലവിഭവ വകുപ്പ് ( ചെറുകിട ജലസേചന വിഭാഗം), മലപ്പുറം 
താഴെ പറയുന്ന പവ്യ ത്തി ക ൾ ക്ക് ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


7 ,500 


7 ,500 


ക്രമ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


നമ്പർ 


7 ,500 


( 1 ) 


( 2 ) 


1 1/2008 -09 തച്ചമ്പാറ - ശിരുവാണി റോഡിന്റെ 

2 / 200 കി. മീ .- നും 2/ 400 കി. മീ.- നും ഇടയിലുള്ള 

സംരക്ഷണ പ്രവൃത്തികൾ- രൂപ 3,00,000 
2 2 / 2 0 0 8 - 0 9 - ടി 3 / 00 കി . മീ . - നും 

3 / 200 കി . മീ .- നും ഇടയിലുള്ള സംരക്ഷണ 

പ്രവൃത്തികൾ - രൂപ 3, 00,000 
3 3 2 0 0 8 - 0 9 - ടി 3 / 400 കി . മീ . - നും 

3/ 600 കി . മീ .- നും ഇടയിലുള്ള ടി 

രൂപ 3,00, 000 
4 41 2 0 0 8 - 0 9 - ടി 6 / 00 കി . മീ . - ലു ള്ള 

- ടി - രൂപ 3,00,000 
5 5 / 2 0 0 8 - 0 9 - ടി 7 / 00 കി . മീ . - നും 

7 / 200 കി . മീ . - നും ഇടയിലുള്ള ടി 

രൂപ 3,00,000 
6 6/ 2 0 0 8 - 0 9 - ടി 8 / 950 കി . മീ . - ലു ള്ള 

ടി - രൂപ 3,00,000 
7 / 2 0 0 8 - 09 - ടി 0/ 00 കി . മീ . മുതൽ 
22 / 950 കി . മീ . വരെയുള്ള 2008 - 09 
വർഷത്തെ അറ്റകുറ്റപ്പണികൾ ചെയിനേജ് 
0/ 00 മുതൽ 20/ 200 കി. മീ . വരെയുള്ള 
കാടുകൾ വെട്ടി മാറ്റുന്ന പ്രവൃത്തി - 

രൂപ 2,27, 000 
8 8 / 2 0 0 8 - 0 9 - ടി 0/ 00 കി . മീ . മുതൽ 

22/ 950 കി. മീ.വരെയുള്ള 2008 -09 വർഷത്തെ 
അറ്റകുറ്റപ്പണികൾ ചെയിനേജ്20 / 200 മുതൽ 
2 2 / 9 5 0 കി . മീ . വ രെയും തോട്ട - ര 
റോഡിലെയും ടി - രൂപ 60 , 000 


7 ,500 


7 ,500 


25, 000 


54 / 2008 - 09 - - വെള്ളപ്പൊക്കക്കെടുതികൾ - 
പാണ്ടിക്കാട്ട് പഞ്ചായത്തിലെ പൂക്കുത്ത്എന്ന 
സ്ഥലത്ത്മുണ്ടത്തോടിന്റെ വലതുകരയുടേയും 
ഇടതുകരയുടേയും പാർശ്വ സംരക്ഷണ 
പ്രവൃത്തികൾ - രൂപ 10,00 ,000 
55 / 2008 - 09 - വെള്ളപ്പൊക്കക്കെടുതികൾ - 
തുവൂർ പഞ്ചായത്തിലെ മേലേ അടയ്ക്കാക്കളം 
വി. സി . ബി.യുടെ മേൽഭാഗത്ത് തോട്ടുവാടി 

തോ ടിൻ കര ക ളു ടെ സംരക്ഷണം 
രൂപ 10 ,00 ,000 
- 56 /2008- 09 - പദ്ധതിപരിപാലനം-തവനൂർ ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതിയുടെ മുരുടായിപ്പടി ബ്രാഞ്ച് 
കനാലിന്റെ അവസാന ഭാഗത്തിന്റെപുരോഗമന 
പ്രവൃത്തി- -രൂപ 10,50,000 


5 ,700 


25 ,000 


1,500 


26 , 250 


( 1 ) 


( 2 ) 


( 3 ) 


ദർഘാസ് സംബന്ധിച്ച് ജലവിഭവ വകുപ്പിൽ നിലവിലുള്ള 
എല്ലാ നി ബ ന്ധ ന ക ളും ഇതിനും ബാ ധ ക മാ യി രി ക്കും . 
ദർഘാസുകൾ നേരിട്ട് മാത്രം സ്വീകരിക്കുന്നതായിരിക്കും. 
കൂടു തൽ വിവ ര ങ്ങ ൾ പവ്യത്തി ദിവ സ ങ്ങ ളിൽ ഇ 
ഓഫീസിൽ അന്വേഷിക്കാവുന്നതാണ്. 


4 57 / 2008 - 09 - പദ്ധതി പ രി പാ ലനം- തവ നൂർ 

പഞ്ചായത്തിലെ മദിരശ്ശേരി ലിറ്റ് ഇറിഗേഷൻ 
പ ദ്ധ തിയു ടെ പമ്പ് ഹൗ സി ന്റെ യും 
ക്വാർട്ടേഴ്സിന്റെയും അടിയന്തിര റിപ്പയർ 
പ്രവൃത്തികൾ - രൂപ 7,50, 000 


18 , 750 


ചെറുകിട ജലസേചന വിഭാഗം 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, മലപ്പുറം. - എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


25 ,000 


1 


6 


6 


നമ്പർ ഡി.5/ ടി .എൻ.2 / 2008- 09. 2008 സെപ്റ്റംബർ 30. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ജല സേചന വകുപ്പ് 
മലപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
കൊടു ത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് കേരള ജല സേചന 
വകുപ്പിലോ പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്ത 
നിശ്ചിത യോഗ്യതയുള്ള അർഹരായ കരാറുകാരിൽനിന്നും 
മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


25, 000 


| കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
-- അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


1 


25 , 000 


5 58 / 2008 - 09 - വെള്ളപ്പൊക്കക്കെടുതികൾ- 

ഇരിംപിളിയം പഞ്ചായത്തിലെ നാലാം വാർഡിൽ 
പുറമണ്ണൂർ എന്ന സ്ഥലത്ത് കരണാടി നിലം 

തോടിന്റെ പാർശ്വസംരക്ഷണ പ്രവൃത്തികൾ - 
രൂപ 10 ,00,000 
59 / 2 0 08 - 09 - വെള്ളപ്പൊക്ക കെടുതികൾ- 
കുറ്റിപ്പുറം പഞ്ചായത്തിലെ പുഞ്ചപ്പാടം വലിയ 
തോടിന്റെ ആഴംകൂട്ടലും പാർശ്വസംരക്ഷണ 

പ്രവൃത്തികളും -രൂപ 10,00,000 
7 60 / 2008 - 09 - പദ്ധതി പ രിപാലനം- 2008 - 09 

കീഴുപറമ്പ്പഞ്ചായത്തിലെ കണ്ണംപള്ളിലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഹ ൗ സിനോട് 
ചേർന്നുകിടക്കുന്ന ഭാഗ ങ്ങ ളുടെ പാർശ്വ 
സംരക്ഷണ പ്രവൃത്തികൾ - രൂപ 10, 00,000 
61 / 2008- 09 - പദ്ധതിപരിപാലനം- പോത്തുകല്ല് 
പഞ്ചായത്തിലെ ഗ്രാമംകടവ് ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ പ്രധാന കനാലിന്റെ ചെയിനേജ് 
1200 മീറ്റർ മുതൽ 1250 മീറ്റർ വരെ അടിയന്തിര 
റിപ്പയർ പ്രവൃത്തികളും ചെയിനേജ് 625 മീറ്ററിൽ 
ഒരു കലുങ്കിന്റെ നിർമ്മാണവും രൂപ 3,20,000 - 
62 / 2008 - 09 - പദ്ധതി പ രി പാലനം-ഉള്ളണം 
ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ എൽ. ബി. 
കനാലിന്റെ ചെയിനേജ് 0 മീറ്റർ മുതൽ 300 മീറ്റർ 
വരെയുള്ള അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 

രൂപ 15 ,00 , 000 
10 63 / 2008 - 09 - പദ്ധതി പരിപാലനം - വലിയോറ 

ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ എൽ. ബി. 
കനാലിലെ അക്വഡക്റ്റിന്റെ അടിയന്തിര 

അറ്റകുറ്റപ്പണികൾ രൂപ 15 , 00,000 
11 64/ 2008 - 09 - പദ്ധതി പരിപാലനം- കൂരിയാട് 

ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഡിസ്ട്രിബ്യൂഷൻ 
സിസ്റ്റത്തിന്റെ പൂട്ടുങ്ങൽ എന്ന സ്ഥലത്തിന് 
സമീപം വരുന്ന ഭാഗത്തിന്റെ അടിയന്തിര 
പുരോഗമന പ്രവൃത്തികൾ - രൂപ 10 ,00 ,000 


8 , 000 


പൊന്നാനി നഗരസഭയിൽ പൊന്നാനി ലെറ്റ് 
ഹൗസിനു സമീപം സി . പി . 3576 - ന് 110 മീറ്റർ 
തെക്ക്മുതൽ 165 മീറ്റർ തെക്ക്വരെ 55 മീറ്റർ 
നീളത്തിൽ കേടായ കടൽ ഭിത്തിയുടെ 
അറ്റകുറ്റപ്പണികൾ- രൂപ 8,00, 000 

20, 000 
പൊന്നാനി നഗരസഭയിൽ പൊന്നാനി ലൈറ്റ് 
ഹൗസിനു സമീപം സി . പി. 3576 - ന് 55 മീറ്റർ 
തെക്ക് മുതൽ 110 മീറ്റർ തെക്ക്വ രെ 55 മീറ്റർ 
നീളത്തിൽ കേടായ കടൽ ഭിത്തിയുടെ 
അറ്റകുറ്റപ്പണികൾ രൂപ 8, 00, 000 

| 20,000 
പൊന്നാനി നഗരസഭയിൽ പുതുപൊന്നാനി 
ബീച്ചിൽ സി . പി . 3605 - ന് 40 മീറ്റർ തെക്ക് 
മുതൽ 75 മീറ്റർ തെക്ക്വരെ 35 മീറ്റർ 
നീളത്തിൽ കേടായ കടൽ ഭിത്തിയുടെ 
അറ്റകുറ്റപ്പണികൾ - രൂപ 5,00,000 

12 , 500 
പൊന്നാനി നഗരസഭയിൽ പുതുപൊന്നാനി 
ബീച്ചിൽ ബി. വി. ജാറത്തിന് തെക്ക് ഭാഗത്തെ 
35 മീറ്റർ നീളത്തിൽ കേടായ കടൽ ഭിത്തിയുടെ 
അറ്റകുറ്റപ്പണികൾ രൂപ 5,00,000 

12 , 500 


3 


37, 500 


4 


37 , 500 


25 ,000 


- ദർഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 8 - ന് രൂപ 
400 + വി. നി., മറ്റുള്ളവയ്ക്ക് രൂപ 700 + വി . നി . 

ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ തീയതിയും 
സമയവും- 24- 10 -2008 ഉച്ചയ്ക്ക് ഒരു മണിവരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
25- 10 - 2008 ഉച്ചയ്ക്കുശേഷം 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയ തിയും സമയവും 
25 -10 - 2008 ഉച്ചയ്ക്കുശേഷം 3.30 മണി. 

കരാറുകാരുടെ വിഭാഗം - ക്ലാസ് “ സി യും അതിന് 
മുകളിലും. 

കാലാവധി 6 മാസം. 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - നും 2 - നും 
രൂപ 700 + വി. നി ., ക്രമ നമ്പർ 3 - നും 4- നും രൂപ 400 + വി. നി . 

പ്രവൃത്തിപൂർത്തിയാക്കേണ്ട കാലാവധി - 4 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും ദർഘാസ് 
| പ്രമാണത്തിന്റെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ 28 - 10 - 2008 - ന് വൈകുന്നേരം 4 മണി വരെ 
ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

- ദർഘാസുകൾ പവ്യ ത്തിയുടെ പേരെഴുതി മുദ്രവച്ച് 
കവറു ക ളിൽ 29 - 10 - 2008 - ന് വൈകുന്നേരം 4 മണിവരെ 
സ്വീകരിക്കുന്നതുംഅന്നേ ദിവസം 4.30 - ന് ഹാജരുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 

- ദർഘാസുകളോടൊപ്പം 50 രൂപ വിലയുള്ളമുദ്രപത 
ത്തിൽ തയ്യാറാക്കിയ നിർദ്ദിഷ്ട മാതൃകയിലുള്ള പ്രാഥമിക 
ഉടമ്പടി അടക്കം ചെയ്യേണ്ടതാണ്. 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
നിബന്ധനകളും മേൽ പ്രവൃത്തികൾക്കും ബാധകമാണ്. 


ജലസേചന ഡിവിഷൻ 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ - ( ഒപ്പ്) 
കാര്യാലയം, മലപ്പുറം- 676 505. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


